| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


E 


GOVERND 


കരള 


ള സർക്ക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


8th March 2011 

| 2011 മാർച്ച് 8 
17th Phalguna 1932 
1932 ഫാൽഗുനം 17 


വാല്യം 56 


നമ്പർ 


ചേർത്തല സബ് കോടതി മുൻപാകെ 

OP (Suc.) 3/2010 


ഹർജിക്കാരി: - ക്ഷേമാവതി, w/ o N . U . രാമൻ, നിവർത്തിൽ വീട്, ചന്തിരൂർ പി. ഒ ., എഴുപുന്ന 

- വില്ലേജ്, ചേർത്തല. 


ഐനപ്പള്ളി വീട്, തട്ടാപറമ്പ് 


എതിർഹർജിക്കാർ: - 1. ദീപ w/o N . R . സനൽ കുമാർ, 

റോഡ്, പളളുരുത്തി, കൊച്ചി-6. 
2. അപർണ്ണ ( മൈനർ ) 

do . do . 


D / o N . R . സനൽ കുമാർ, 


India , Aban Towers , P. B . No . 


3. ദി ബ്രാഞ്ച്മാനേജർ, LIC of 
- 24 , പത്തനംതിട്ട - 687 645 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 
9 - 1 - 2 0 08 - ൽ - മരിച്ചു പോയ 

എന്റെ 

- മകൻ 
“ N . R . സനൽ കുമാർ, നിവർത്തിൽ വീട്, ചന്തിരൂർ പി. ഒ., ചേർത്തല ” എന്നയാളിന്റെ പേരിൽ 
LIC of India യുടെ പത്തനംതിട്ട ബ്രാഞ്ചിലെ 391852185 -ാം നമ്പർ പോളിസി പ്രകാരം 27,229, 
391852159 -ാം നമ്പർ പോളിസി പ്രകാരം 59,688, 391850977 -ാം നമ്പർ പോളിസി പ്രകാരം 47,463, 
771657670 -ാം നമ്പർ പോളിസി പ്രകാരം 68,333 ഉൾപ്പെടെ 2,02 ,713 ലഭിക്കുവാനുണ്ടായിരുന്നതും ടി 
സനൽ കുമാറിന്റെ 


മരണത്തെതുടർന്ന് ടി സംഖ്യ ടിയാന്റെ നിയമാനുസൃത 
അവകാശികൾക്ക് ലഭിക്കുന്നതിനുവേണ്ടി സക്സഷൻ സർട്ടിഫി 
ക്കറ്റിനുവേണ്ടി ബോധിപ്പിച്ചിട്ടുള്ള മേൽ നമ്പർ ഹർജി സംഗതി 
2011 മാർച്ച് മാസം 18 -ാം തീയതി വിചാരണയ്ക്ക് വച്ചിരിക്കു 
ന്നു . 

പസ്തുത ഹർജി സംബ ന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉളളപക്ഷം ടി 
വിചാരണ തീയതിയിൽ പകൽ 11 മണിക്ക് ഈ കോടതി 
മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചുകൊളേളണ്ടതും ആർക്കും 
ആക്ഷേ പ മി ല്ലാ ത്ത പക്ഷം ടി ഹർജി യിൽ ആവ ശ്യ മായ 
തീരു മാ ന ങ്ങൾ സ്വീക രി ക്കു ന്ന തുമാ ണെ ന്നു ളള വിവരം 
ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


3 . 


ചേർത്തല, 
1 - 3 - 2011. 


കെ . എ . ഈശ്വരിയമ്മ, 
ഹർജിക്കാരിഭാഗം അഡ്വക്കേറ്റ്. 


പെരുമ്പാവൂർ മുൻസിഫ് കോടതി മുൻപാകെ 

0 . P. ( Succ.) 4/2010 . 
ഹർജിക്കാർ 
- 1. കുന്നത്തുനാട്, താലൂക്ക്, പട്ടിമറ്റം വില്ലേജ്, വലമ്പൂർ 

കര യിൽ ഞാറ്റും കാ ലാ യിൽ വീട്ടിൽ (Late ) 

ഞാറ്റുംകാലാ വർക്കി മത്തായി ഭാര്യ മേരി, സി . പി . 
2 , ടി വില്ലേജ്, ടി കരയിൽ ഞാറ്റുംകാലായിൽ വീട്ടിൽ 
( Late ) ഞാറ്റും കാ ലാ വർക്കി മത്തായി മകൻ 

മൈനർ ബേസിൽ മാത്യു . 
- ടി വില്ലേജ്, ടി കരയിൽ ഞാറ്റുംകാലായിൽ 
വീട്ടിൽ (Late ) ഞാറ്റുംകാലാ വർക്കി മത്തായി 

മകൻ മൈനർ ഏയ്ഞ്ചൽ മാത്യു . 
എതിർകക്ഷികൾ ഇല്ല. 

- 1 —ം ഹർജിക്കാരിയുടെ ഭർത്താവും 2 - 3 - 0 ഹർജി 
ക്കാരുടെ പിതാ വു മാ യി രു ന്ന 4 - 2 - 2 008 -ാം തീയതി 
ബഹറിനിൽവച്ച് മരിച്ചുപോയ ഞാറ്റുംകാലാ വർക്കി മത്തായി 
@എൻ. വി . മത്തായി അവർകളുടെ പിന്തുടർച്ചാവകാശികൾക്കു 
ലഭിക്കേണ്ടതായ Kingdom of Bahrain Social Insurance Orga 
nization ( G . O . S .I.)- ൽ നിന്നും അറിയിച്ച 720. 000 ബഹറിൻ 
ദിനാർ ഇന്ത്യൻ 

83, 5 2 0 (എൺപത്തി 
മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്) - ക്ക് ഹർജിക്കാർ പേരിൽ 
സക്സസഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ കേസിന്റെ വിചാരണ തീയ 
തിയായ 15 - 6 - 2011 -ാം തീയതി രാവിലെ 11 മണിക്ക് നേരിട്ടോ 
അധികാരപ്പെടുത്തിയ അഡ്വക്കേറ്റ്മുഖേനയോ ഹാജരായി 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അല്ലാത്ത പക്ഷം മേൽ നമ്പർ 
ഹർജി തീർപ്പു കൽപ്പിക്കുന്നതാണെന്നുള്ള വിവരം ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 
പെരുമ്പാവൂർ, 

കെ . എം . ഏലിയാസ്, 
8 - 2 - 2011. 

ഹർജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്. 


ചേർത്തല സബ് കോടതിയിൽ 
| 2010 - ൽ 0 . P. ( Succession ) No. 7 


ഹർജിക്കാർ: 
1. കൊച്ചി താലൂക്ക്, നോർത്ത് ചെർളായി ദേശത്ത് 
ഹൗസ് നമ്പർ 4 / 1098 വീട്ടിൽ താമസം (Late) 
രാമനാഥൻ മകൻ പുരുഷോത്തമൻ, ആർ. 
കൊച്ചി താലൂക്ക്, നോർത്ത് ചെർളായി ദേശത്ത് 
ഹൗസ് നമ്പർ 4 / 1098 വീട്ടിൽ താമസം (Late ) 

രാമനാഥൻ മകൻ രാജേഷ് കൃഷ്ണൻ, ആർ. 
3. കൊച്ചി താലൂക്ക്, നോർത്ത് ചെർളായി ദേശത്ത് 

ഹൗസ് നമ്പർ 4 / 1098 വീട്ടിൽ താമസം 

പുരുഷോത്തമൻ ഭാര്യ രാജലക്ഷ്മി 
എതിർഹർജിക്കാർ - 
1. ചേർത്തല താലൂക്ക്, പാണാവള്ളി വില്ലേ ജിൽ 

പട്ടമന ഇല്ലത്ത് വീട്ടിൽ സുജാത 
- ചേർത്തല താലൂക്ക്, പാണാവള്ളി വില്ലേ ജിൽ 
- പട്ടമന ഇല്ലത്ത് വീട്ടിൽ സുജാത മകൾ ആതിര 
(രണ്ടാം ഹർജിക്കാരി മൈനറിന്റെരക്ഷകർത്താവും 
അടുത്ത ബന്ധുവും മാതാവായ ഒന്നാം എതിർ 

ഹർജിക്കാരിയാകുന്നു .) 
28 - 5 - 2010 - ൽ അന്തരിച്ച കൊച്ചി താലൂക്ക് നോർത്ത് 
ചെർളാ യിൽ ദേശത്ത് ഹൗസ് നമ്പർ 4 / 1098 വീട്ടിൽ 
പി . രാമ നാ ഥന്റെ ഡബ്സ് സ് ആന്റ് സെക രിറ്റീസ് 
അനുവദിച്ചുകിട്ടുന്നതിനുള്ള അവകാശികൾ 1 മുതൽ 3 വരെയു 
ള്ള ഹർജിക്കാരും രണ്ടാം എതിർകക്ഷിയും മാത്രമായതിനാൽ ടി 
വിവരം കാണിച്ച് ടിയാളുകൾക്ക് സക്സഷൻ സർട്ടിഫിക്കറ്റ് 
നൽ കു ന്ന തി നായി 

ബോധി പ്പിച്ചിട്ടു ള്ള 
മേൽ നമ്പർ ഹർജിയിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അടുത്ത വിചാരണ തീയതിയായ 2011 മാർച്ച് മാസം 30 -ാം 
തീയതി പകൽ 11 മണിക്ക് ടി കോടതി മുൻപാകെ ഹാജരായി 
ബോധിപ്പിക്കേ ണ്ടതും അല്ലാത്ത പക്ഷം ടി വിഷ യ ത്തിൽ 
ആർക്കും ആക്ഷേ പ മില്ലായെന്ന് കണക്കാക്കി ടി ഹർജി 
തീർപ്പാക്കുന്നതാണെന്നുള്ള വിവരം ഇതിനാൽ തെര്യപ്പെടുത്തി 
ക്കൊള്ളുന്നു . 


2011-ാമാണ്ട് ഫെബ്രുവരി മാസം 3 -ാം തീയതി. 


അനീഷ് എസ്. അമ്പാടി, 
ഹർജിഭാഗം അഡ്വക്കേറ്റ്. 


ചേർത്തല . 


